GOVERNMENT 


Cabe 
ruw..500 


VIM 


Regn . No. KERBIL /2012 /45073 

dated 5-9-2012 with RNI 


Hegala grud 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg. No. KL / TV (N )/634 /2018-20 


OF 


KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


2020 wmomio 1 
1st December 2020 


weijo 9 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


1196 OIL Coloo 16 
16th Vrischikam 1196 


" } 


47 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 CODOO MO 10 
10th Agrahayana 1942 


PART III 
Forest Department 


OFFICE OF THE CUSTODIAN ( ECOLOGICALLY FRAGILE LANDS ) AND 
ADDITIONAL PRINCIPAL CHIEF CONSERVATOR OF FORESTS 

( SOCIAL FORESTRY ), THIRUVANANTHAPURAM 


NOTIFICATIONS 


( 1 ) 


No. EFL - 13-519 / 2013 . 


4th November 2020 . 


As required under section 3 ( 2 ) of the Kerala Forests ( Vesting and Management of Ecologically Fragile Lands ) 


Act , 2003 ( Act 21 of 2005 ) , it is hereby notified for the information of the public that as per sectin 3 ( 1 ) of the Act , 


the ownership and possession of the ecologically fragile lands, given in the schedule below , in the District of Thrissur, 


shall stand transferred to and vested in the Government free from all encumbrances and the right , tittle and interest of 


the owner or any other person thereon shall stand extinguished with effect from the date of commencement of the 


Act , i.e. , 2nd June , 2000 . 


Gaz . No. 47 / 2020 /DTP ( Forest). 


147 


1st DEC . 2020 ] 


FOREST DEPARTMENT 


672 


SCHEDULE 


Details of Ecologically Fragile Lands vested in Government as per Section 3 ( 1 ) of Act 210f 2005 


SI . 


District Taluk 


Forest 
Division 


Survey with Extent in 

Boundaries 
Range Locality Village 

Sub Hectares 
division ( approx .) North East South 


No. 


West 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


( 12 ) 


( 13 ) 


( 2 ) 


No. EFL - 6-121 /2006 . 


5th November 2020 . 


As required under section 3 ( 2 ) of the Kerala Forests ( Vesting and Management of Ecologically Fragile Lands ) 
Act , 2003 ( Act 21 of 2005 ) , it is hereby notified for the information of the public that as per sectin 3 ( 1 ) of the Act , 
the ownership and possession of the ecologically fragile lands , given in the schedule below , in the District of Palakkad , 
shall stand transferred to and vested in the Government free from all encumbrances and the right, tittle and interest of 
the owner or any other person thereon shall stand extinguished with effect from the date of commencement of the 
Act, i.e. , 2nd June , 2000 . 


SCHEDULE 


Details of Ecologically Fragile Lands vested in Government as per Section 3 ( 1 ) of Act 210f 2005 


SI . 
No. 


District Taluk 


Forest 
Division 


Survey with Extent in 

Boundaries 
Range Locality Village Sub Hectares 

division ( approx .) North East South 


West 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


( 12 ) 


( 13 ) 


1 


( Sd . ) 


Custodian ( Ecologically Fragile Lands ) & 
Additional Principal Chief Conservator of Forests 

( Social Forestry ). 


Thiruvananthapuram . 


148 


1st DEC . 2020 ] 


FOREST DEPARTMENT 


673 


തൃശ്ശൂർ ഡിവിഷൻ 


ദർഘാസ് ലേല പരസ്യം 


നമ്പർ ടി.എ3-727012020 . 

2020 ഒക്ടോബർ 22 . 
തൃശ്ശൂർ ഡിവിഷനിലെ വടക്കാഞ്ചേരി, മച്ചാട്, പട്ടിക്കാട് റെയിഞ്ചുകളിലെ കശുമാവിൻ തോട്ടങ്ങളിൽ നിന്നും 30-6-2021 
വരെ യു ള്ള കാലത്തേക്ക് കശു വണ്ടി ശേഖരിച്ച് സർക്കാർ നിർദ്ദേശിക്കുന്ന ഏജൻസിക്ക് നൽകു ന്നതിനുള്ള അവകാശം 
ഉൾച്ചേർത്ത വ്യവസ്ഥകൾക്ക് വിധേയമായി പട്ടികയിൽ പറയുന്ന സ്ഥലത്തും സമയത്തും വച്ച് തൃശ്ശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റു ഉദ്യോഗസ്ഥനോ പരസ്യമായി ദർഘാസ് / ലേല വ്യവസ്ഥകൾ പ്രകാരം 
വിൽപ്പന നടത്തുന്ന താണ്. പട്ടികയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും തോട്ടങ്ങൾ ദർഘാസ് ലേലത്തിൽ ഉൾപ്പെടുത്താതിരി 
ക്കുന്നതിനോ പുതുതായി ഏതെങ്കിലും തോട്ടം ഉൾപ്പെടുത്തുന്നതിനോ ഉള്ള അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് 
ഉണ്ടായിരിക്കുന്നതാണ്. 

ദർഘാസ് ഫോറങ്ങൾക്ക് തൃശ്ശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോട് അപേക്ഷിക്കാവുന്നതും ആയത് പട്ടികയിൽ 
കാണിച്ചിരിക്കുന്ന തീയതി വരെ ലഭിക്കുന്നതുമാണ്. നിരക്ക് രേഖപ്പെടുത്തി മുദ്രവച്ച് നിരതദ്രവ്യം അടക്കമുള്ള ദർഘാസുകൾ 
പട്ടികയിൽ പറയുന്ന സമയം വരെ ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് സമർപ്പിച്ചിട്ടുള്ള ദർഘാസുകാരെ മാത്രം 
ഉൾപ്പെടുത്തി ആദ്യം ലേലം നടത്തുന്നതും തുടർന്ന് പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് ലഭിച്ച എല്ലാ ദർഘാസുകളും 
ഹാജരായിട്ടുള്ള ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതുമാണ്. ആദ്യ തീയതിയിൽ ഏതെങ്കിലും 
തോട്ടത്തിന്റെ ദർഘാസ് ലേലം നടക്കാതിരിക്കുകയോ ദർഘാസ്/ ലേലം കൊള്ളാൻ ലേലക്കാർ ആരും തയ്യാറാകാതെ വരികയോ 
ഏതെങ്കിലും കാരണവശാൽ ദർഘാസ്/ ലേലം റദ്ദ് ചെയ്യപ്പെടുകയോ അന്നേ ദിവസം പൊതു അവധിയായി പ്രഖ്യാപിക്കുകയോ 
ചെയ്താൽ പട്ടികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അടുത്ത ദിവസങ്ങളിൽ അതേ സ്ഥലത്തും സമയത്തും ദർഘാസ് ലേലം 
നടത്തുന്നതാണ്. വനം വകുപ്പിൽ നിലവിലുള്ള എല്ലാ ദർഘാസ്/ ലേല വ്യവസ്ഥകളും ഈ ദർഘാസ്/ ലേലത്തിന് ബാധകമാണ്. 

പട്ടിക 1 
തോട്ടത്തിന്റെ 

ഉദ്ദേശ വിസ്തീർണ്ണം മരങ്ങളുടെ ഉദ്ദേശം ലഭിക്കാവുന്ന 
നമ്പർ പേര് 

( ഹെക്ടറിൽ ) 

എണ്ണം തൂക്കം ( കി . ഗ്രാം ) 
വടക്കാഞ്ചേരി റെയിഞ്ച് 
1982 പാർളിക്കാട് 


കമ 


1 


17.34 


600 


200 


2 


കടങ്ങോട് 1957 


289.47 


30 


30 


മച്ചാട് റെയിഞ്ച് 


1 


1959 പലകത്തടം 


93.34 


59 


400 


2 


1982 പലകത്തട 


20.40 


250 


500 


3 


101.5 


342 


1000 


4 


10 


508 


90 


5 


83.9 


2975 


750 


1959 കൊളത്താശ്ശേരി 
നെല്ലിക്കുന്ന്- മരുതാത്തുകുന്ന് 
1997 കാഷ പ്ലാന്റേഷൻ- വാഴാനി 
1960 മടത്തിക്കുന്ന് കാവ്യൂ പ്ലാന്റേഷൻ 
1982 കാഷ പ്ലാന്റേഷൻ വാഴാനി 
1960 പൊറ്റ കാഷ പ്ലാന്റേഷൻ 

പട്ടിക്കാട് റെയിഞ്ച് 
1960-81 പുത്തൂർ- അയ്യമ്പിള്ളി 


6 


20 


730 


80 


7 


38.91 


150 


100 


1 


60 


3140 


500 


2 


1982 , ചെമ്പംകണ്ടം 


30 


625 


300 


പട്ടിക 2 


ദർഘാസ് ഫോറം 
ലഭിക്കുന്ന തീയതിയും സമയവും 


മുദ്രവച്ച കവറിൽ പൂരിപ്പിച്ച 

ദർഘാസുകൾ ലഭിക്കേണ്ട 
അവസാന തീയതിയും സമയവും 


ദർഘാസ് ലേലം തുറക്കുന്ന 
തീയതിയും സമയവും 


16-12-2020 - ന് ഉച്ചയ്ക്ക് 1 മണിവരെ 
23-12-2020 - ന് ഉച്ചയ്ക്ക് 1 മണിവരെ 
30-12-2020 - ന് ഉച്ചയ്ക്ക് 1 മണിവരെ 


16-2-2020 - ന് ഉച്ചകഴിഞ്ഞ് 3 മണിവരെ 
23-12-2020 - ന് ഉച്ചകഴിഞ്ഞ് 3 മണിവരെ 
30-12-2020 - ന് ഉച്ചകഴിഞ്ഞ് 3 മണിവരെ 


16-12-2020 - ന് ഉച്ചകഴിഞ്ഞ് 3.30 - ന് 
23-12-2020 - ന് ഉച്ചകഴിഞ്ഞ് 3.30 - ന് 
30-12-2020 - ന് ഉച്ചകഴിഞ്ഞ് 3.30 - ന് 


149 


1st DEC . 2020 ) 


FOREST DEPARTMENT 


674 


നിരതദ്രവ്യം ? 5,000 ഓരോ തോട്ടത്തിനും. 


ദർഘാസ് ഫോറത്തിന്റെ വില- X 400 + ജി.എസ് . ടി . 12 % ഓരോ തോട്ടത്തിനും . 


കരാറിന്റെ കാലാവധി ഉടമ്പടി തീയതി മുതൽ 30-6-2021 വരെ. 


ദർഘാസ് ലേലം നടത്തുന്ന സ്ഥലം ഡിവിഷണൽ ഫോറസ്റ്റാഫീസ്, തൃശ്ശൂർ. 


വ്യവസ്ഥകൾ 


1 . 


ദർഘാസ് ഫോറങ്ങൾ ആവ ശ്യ മു ള്ള വർ / ലേലത്തിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന വർ അവ ര വ രുടെ സ്ഥിര മായ 
മേൽ വിലാസവും കൈയ്യൊപ്പും സാക്ഷ്യപ്പെടുത്തിയ ബന്ധപ്പെട്ട വില്ലേജാഫീസറുടെ സർട്ടിഫിക്കറ്റോ ഇലക്ഷൻ 
കമ്മീഷൻ നൽകിയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ കാർഡോ സഹിതം രേഖാമൂലം തൃശ്ശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർക്ക് അപേക്ഷിക്കേണ്ടതാണ്. 


2 , 


ഓരോ തോട്ടത്തിനും ദർഘാസ് പ്രത്യേകം സമർപ്പിക്കു കയും ദർഘാസിനോടൊപ്പം പ്രത്യേകം നിര ത ദ വ്യം 
കെട്ടിവയ്ക്കേണ്ടതും ആയത് പണമായി സ്വീകരിക്കേണ്ട തുമാ ണ് . നിശ്ചിത സമയത്തിനു ശേഷവും ആവശ്യമായ 
നിരതദ്രവ്യം ഒടുക്കാത്തതുമായ ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 


3 . 


ദർഘാസുകൾവച്ച ലേലക്കാരെ മാത്രം ഉൾപ്പെടുത്തി പട്ടികയിൽ പറയുന്ന ദിവസങ്ങളിൽ ലേലം നടത്തുന്നതാണ്. 


4 . 


5 . 


ഭാഗമാ 


ആയ തിന് 


ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം ദർഘാസ് വിളിക്കുന്ന ആളുടെ പേരിൽ ലേലം ഉറപ്പിക്കുന്നതാണ്. എന്നാൽ 
യാതൊരു കാരണവും കൂടാതെ ലേലം ദർഘാസ് അംഗീകരിക്കുന്നതിനോ നിരാകരിക്കുന്നതിനോ ഉള്ള അധികാരം 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ഏതെങ്കിലും തോട്ടം ലേലത്തിൽ നിന്നും 
ഒഴിവാക്കുന്നതിനോ ഉൾപ്പെടുത്തുന്നതിനോ തോട്ടത്തിന്റെ വിസ്തീർണ്ണത്തിലോ കശുമാവ് മരങ്ങളുടെ എണ്ണത്തിനോ ഉള്ള 
മാറ്റമോ ലേല സമയത്ത് പ്രഖ്യാപിക്കാൻ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 
ലേലത്തുക ? 10,000 ( പതിനായിരം )-മോ അതിൽ കുറവോ ആണെങ്കിൽ മുഴുവൻ തുകയും ലേലദിവസം അടയ്ക്കേണ്ടതാണ്. 
ലേലത്തുക ₹ 10,000 ( പതിനാ യി രം )-ൽ കൂടുതലാണെങ്കിൽ ലേലം 

കൊണ്ടയാൾ ലേലത്തുകയുടെ 
? 10,000 - മോ ഏതാണോ കൂടുതൽ തുക എന്നു കണക്കാക്കി ഓരോ തോട്ടത്തിനും അപ്പോൾ തന്നെ കെട്ടിവയ്ക്കേണ്ടതാണ്. 

വീഴ് ച വ രു ത്തി യാൽ നിര ത ദ വ്യം സർക്കാ രി ലേക്ക് മുതൽ കൂട്ടു ന്നതും 

കശു വണ്ടി 
ശേഖരണത്തിനുള്ള അവകാശം വീഴ്ചക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർ ലേലം ചെയ്യുന്നതുമായിരിക്കും. 
ലേലം കൊള്ളാത്തവരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞാൽ ഉടനെ മടക്കി നൽകുന്നതാണ്. 
ദർഘാസ് ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം ബാക്കി ലേല ത്തു കയും 
നിലവിലുള്ള നിരക്കിൽ ആദായ നികുതി, സർചാർജ്ജ്, വന വികസന നികുതി, വാറ്റ് എന്നിവയും 10 ശതമാനം വരുന്ന 
തുക സെക്യൂരിറ്റിയായും (കുറഞ്ഞത് ? 500 ) { 200 - ന്റെ മുദപ്രതത്തിൽ നിലവിലുള്ള വ്യവസ്ഥകൾക്ക് വിധേയമായി 
ഉടമ്പടി വയ്ക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ കാലാവധിയ്ക്കകം ബാക്കി സംഖ്യയും നികുതികളും സെക്യൂരിറ്റിയും 
അടയ്ക്കാൻ വീഴ്ച വരുത്തിയാൽ ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ വീണ്ടും ദർഘാസ് ലേലം നടത്തുന്നതും 
അതിൽവച്ചുണ്ടാകുന്ന നഷ്ടത്തിന് ആദ്യ ദർഘാസുകാരൻ / ലേലക്കാരൻ ഉത്തരവാദിയാകുന്നതും ലാഭം കിട്ടിയാൽ 
ടിയാന് അവകാശമില്ലാത്തതും നഷ്ടം വരുത്തിയ തുക കുടിശ്ശിക യായി പരിഗണിച്ച് നിശ്ചിത തീയതിയ്ക്കകം 
ഒടുക്കിയില്ലെങ്കിൽ നിലവിലുള്ള റവന്യൂ റിക്കവറി ആക്ട് അനുസരിച്ചോ യുക്തമായ മറ്റു മാർഗ്ഗങ്ങളിലൂടെയോ ടിയാനിൽ 
നിന്നും ഈടാക്കുന്നതാണ്. തുക മുഴു വൻ അടയ്ക്കുകയും സെക്യൂരിറ്റി നിക്ഷേപിക്കുകയും എന്നാൽ ഉടമ്പടി 
വയ്ക്കുന്നതിന് സാധിക്കാതെ വരികയും ചെയ്താൽ ദിവസം ഒന്നിന് ? 10 വീതം പിഴ ഈടാക്കി ഉടമ്പടി വയ്ക്കുന്നതിന് 
15 ദിവസം കൂടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് അനുവദിക്കാവുന്നതാണ്. 


6 . 


7 . 


ലേലക്കാരൻ കേന്ദ്ര സർക്കാരിന്റെ 1975 - ലെ ഫൈനാൻസ് ആക്ട് പ്രകാരമുള്ള ആദായ നികുതിയും സർചാർജ്ജും 
കേരള സർക്കാരിന്റെ നില വിലുള്ള നിയമപ്രകാരം 5 ശതമാനം വരുന്ന വനവിക സന നികുതി, വാറ്റ് എന്നിവ 
അടയ്ക്കുവാനും സെക്യൂരിറ്റി നിക്ഷേപിച്ച് ഉടമ്പടിയിൽ ഏർപ്പെടുവാനും ബാദ്ധ്യസ്ഥനാണ്. കൂടാതെ സർക്കാർ അതാത് 
കാലങ്ങളിൽ നിശ്ചയിക്കുന്ന നികുതികൾ അതാത് നിരക്കിൽ അടയ്ക്കുവാൻ വേലക്കാരൻ ബാദ്ധ്യസ്ഥനാണ്. 


8 . 


ലേലത്തിന് മുൻപ് തോട്ടങ്ങൾ പരിശോധിച്ച് മരങ്ങളുടെ എണ്ണം, വിളവ് , തരം , മതിപ്പ് എന്നിവ ബോദ്ധ്യപ്പെടുത്തേണ്ടതും 
അത് സംബന്ധിച്ച് ലേലത്തിനുശേഷമുള്ള ഒരു പരാതിയും പരിഗണിക്കപ്പെടാത്തതുമാകുന്നു . 


150 


1st DEC . 2020 ) 


FOREST DEPARTMENT 


675 


9 . 


10 . 


തോട്ടങ്ങളിൽ ശേഖരിക്കുന്ന കശുവണ്ടി 1977 - ലെ കേരള കാവ്യൂനട്ട് മാർക്കറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓർഡർ അനുസരിച്ച് 
സർക്കാർ അപ്പോഴപ്പോൾ നിശ്ചയിക്കുന്ന വിലയ്ക്ക നു സ രിച്ച് കേരള മാർക്കറ്റിംഗ് ഫെഡറേഷനോ അല്ലെങ്കിൽ 
ഫെഡറേഷന്റെ ഏജന്റുമാർക്കോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികൾക്കോ വിൽക്കേണ്ടതാണ്. 
കശുവണ്ടി ശേഖരിച്ചതിന്റെ വിവരങ്ങൾ അടങ്ങിയ പ്രതിമാസ സ്റ്റേറ്റ്മെന്റ് ഓരോ മാസവും 5 -ാം തീയതിയോ അതിന് 
മുൻപോ കരാറുകാരൻ ബന്ധപ്പെട്ട റെയിഞ്ചാഫീസർക്ക് സമർപ്പിക്കേണ്ടതും വീഴ്ച വരുത്തുന്ന പക്ഷം X 75 വീതം 
ഓരോ മാസത്തിനും പിഴ വസൂൽ ചെയ്യുന്നതുമാണ്. 
കശു വണ്ടി ശേഖരിച്ചു കൊണ്ടു പോകുന്നതിന് ബന്ധപ്പെട്ട റെയിഞ്ചാ ഫീസറിൽ നിന്നും നിയമാനുസൃതം പാസ്സ് 
വാങ്ങേണ്ടതാണ്. 


11 . 


12 . 


മറ്റ് ബാദ്ധ്യതകൾ ഒന്നും ഇല്ലെങ്കിൽ വാറ്റ്, ആദായ നികുതി എന്നിവയുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ കരാറിന്റെ 
കാലാവധി കഴിഞ്ഞ് മാസങ്ങൾക്കകം ഹാജരാക്കിയാൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരികെ നൽകുന്നതാണ്. 
9-3-1976 - ലെ സർക്കാർ ഗസറ്റിൽ പരസ്യം ചെയ്തിട്ടുള്ള ജി.ഒ.( പി ) 62176 / എഡി തീയതി 23-2-1976 - ലെ നിയമം ഈ 
ദർഘാസ് / ലേല വ്യവസ്ഥകൾ അടങ്ങുന്ന നോട്ടിഫിക്കേഷൻ വായിച്ചു മനസ്സിലാക്കി ഒപ്പിടുന്ന ഏതൊരു വ്യക്തിക്കും 
ബാധകമായിരിക്കുന്നതാണ്. 


13 . 


14 . 


ലേലം കൊള്ളുന്ന തോട്ടങ്ങളിൽ തീ കയറി നാശനഷ്ടങ്ങൾ ഉണ്ടായാലും കേരള ഫോറസ്റ്റ് ആക്ട് പ്രകാരമുള്ള മറ്റ് വന 
കുറ്റകൃത്യങ്ങൾ ഉണ്ടായാലും കശുമാവുകൾക്കും ചെടികൾക്കും കേടുപാടുകൾ സംഭവിച്ചാലും ദർഘാസുകാരൻ 
ലേലക്കാരൻ ഉത്തരവാദിയായിരിക്കുന്നതാണ്. 
ദർഘാസ് ലേലത്തിന് പട്ടികയിൽ കാണിച്ചിരിക്കുന്ന കായ്ക്കുന്ന കശുമാവുകളുടെ എണ്ണം ഉദ്ദേശം മാത്രമാണ്. 
നിയമാനുസൃതമായ പോസ്റ്റ് ഓഫറുകൾ വല്ലതും ഉണ്ടെങ്കിൽ ആയത് ദർഘാസ്/ ലേലം കഴിഞ്ഞ് 7 ദിവസത്തിനകം താഴെ 
പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി സ്വീകരിക്കുന്നതാണ്. 


15 . 


16 . 


( എ ) ദർഘാസ്/ ലേലത്തിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള തുക ഒരു ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ 10 ശതമാനത്തിലും ഒരു 

ലക്ഷമോ അതിൽ താഴെയോ ആണെങ്കിൽ 20 % കൂടുതലായിട്ടുള്ള വാഗ്ദാനങ്ങളെ സ്വീകരിക്കുകയുള്ളൂ. 
( ബി ) ദർഘാസ് ലേല ദിവസം പ്രസ്തുത ബ്ലോക്കിനുവേണ്ടി അടച്ചിട്ടുള്ള തുക യുടെ ഇരട്ടി ഡിമാന്റ് ഡാറ്റായി 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ അതാത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിന്റെ പരിധിയിൽ 
മാറത്തക്കവിധം അടയ്ക്കേണ്ടതാണ്. 


( സി ) ഇതിലേക്കായി പ്രത്യേക ഉടമ്പടി വയ്ക്കേണ്ടതാണ്. 


( ഡി ) മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾക്ക് അനു സൃ ത മായി പോസ്റ്റ് ഓഫർ സമർപ്പിക്കുന്ന വ്യക്തിയുടെ അടച്ച തുക 

മുഴുവൻ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി കണക്കാക്കി പൊതു ദർഘാസ്/ ലേലം വീണ്ടും നടത്തുന്നതാണ്. പ്രസ്തുത 
ദർഘാസ് ലേലത്തിൽ ലഭിക്കുന്ന ഏറ്റവും കൂടിയ തുക പോസ്റ്റ് ഓഫർ തുകയേക്കാൾ കുറവാണെങ്കിൽ പോസ്റ്റ് 
ഓഫറിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള തുകയ്ക്ക് ദർഘാസ്/ ലേലം ഉറപ്പിക്കുന്നതാണ്. പോസ്റ്റ് ഓഫർ സമർപ്പിച്ച 
വ്യക്തി അടച്ചിട്ടുള്ള മുഴുവൻ തുകയും സർക്കാരിലേക്ക് വസൂൽ ചെയ്യുന്നതാണ്. എന്നാൽ ദർഘാസ് ലേലത്തിൽ 
കിട്ടുന്ന തുക യാണ് കൂടു ത ലെ ങ്കിൽ കൂടു തൽ തുകയ്ക്ക് ദർഘാസ് ലേലംകൊണ്ട് വ്യക്തിയുടെ പേരിൽ 
ദർഘാസ് ലേലം സ്ഥിരപ്പെടുത്തുന്നതും പോസ്റ്റ് ഓഫർ സമർപ്പിച്ചിട്ടുള്ള വ്യക്തി അടച്ചിട്ടുള്ള മൊത്തം തുകയും 
മടക്കി കൊടുക്കുന്നതുമാണ്. 


11 . 


18. 


ദർഘാസ്/ ലേലം സ്ഥിരീകരണ തീയതി മുതൽ 15 ദിവസത്തിനുള്ളിൽ ബാക്കി ദർഘാസ്/ ലേലത്തുകയും മുഴു വൻ 
നികുതികളും അടക്കുവാനുള്ള സമയപരിധിയായി നിശ്ചയിച്ചിരിക്കുന്നു . ഈ തീയതിക്കുശേഷം പലിശയോടുകൂടിയോ 
പിഴ പലിശയോടുകൂടിയോ പണം ഒടുക്കുവാനുള്ള അവസരം നൽകുന്നതല്ല. 
കശുവണ്ടി ശേഖരിക്കുമ്പോൾ കശുമാവുകൾക്കും ശിഖരങ്ങൾക്കും യാതൊരു കേടുപാടും ഉണ്ടാകാൻ പാടില്ലാത്തതും 
അപകാരം എന്തെങ്കിലും ഉണ്ടായാൽ ദർഘാസുകാരൻ വേലക്കാരൻ ഉത്തരവാദിയായിരിക്കുന്നതും ആയ തുമൂലം 
ഉണ്ടാകുന്ന നഷ്ടത്തിന് ദർഘാസുകാരൻ വേലക്കാരൻ ഉത്തരവാദിയായിരിക്കുന്നതുമാണ്. 
ദർഘാസ് ലേലം സംബന്ധിച്ച് കൂടുതൽ വ്യവസ്ഥകൾ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ലേല സമയത്ത് ചേർക്കുന്നതിന് 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 


19 . 


കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നോ ബന്ധപ്പെട്ട റെയിഞ്ച് ഓഫീസുകളിൽ നിന്നോ അറിയാവുന്നതാണ്. 


ഡിവിഷണൽ ഫോറസ്റ്റാഫീസ്, 
തൃശ്ശൂർ. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


Gaz . No. 47 /2020 /DTP ( Forest ). 


151 


1st DEC . 2020 ) 


FOREST DEPARTMENT 


676 


ലേല പരസ്യം 


നമ്പർ ടി എ3-727112020 . 


2020 ഒക്ടോബർ 22 . 


2 0 2 1 


എ ന്ന 


വ ർ ഷ ത്തി ൽ ത ! ശ്ശൂ ർ ഡി വി ഷ നി ൽ പ ട മ ച്ചാ ട് , വ ട ക ാ ി ഞ്ച രി , 

പ ട്ടി ക്ക ാ ട് 
റെയിഞ്ചു ക ളിലെ വിൽപ ന യോഗ്യ മായിട്ടുള്ള തൊണ്ടി തടികൾ , വിറക് , മറ്റ് തൊണ്ടി വഹകൾ എന്നിവയും വിവിധ 
സ്ഥലങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങളിൽ നിന്നും കാറ്റത്ത് വീണ് മരങ്ങളിൽ നിന്നും മുറിച്ചു ശേഖരിച്ചവയും 
വിവിധ സ്ഥലങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ നിൽപ്പാ വസ്ഥയിലും അടിയന്തിര ഘട്ടങ്ങളിൽ തൊണ്ടി 
ലേലത്തിൽ ഉൾപ്പെടുത്തി വിറ്റഴിക്കേണ്ടതായ മരങ്ങളും, മറ്റ് സാമഗ്രികളും അതാത് റെയിഞ്ചാഫീസിൽ വച്ച് താഴെ പട്ടികയിൽ 
കൊടു ത്തി രി ക്കുന്ന തീയ തി ക ളിലും സമ യത്തും 

ത ശ്ശൂ ർ 

ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഒാഫീ സാ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. നിർദ്ദിഷ്ട ദിവസം ഏതെങ്കിലും 
കാരണവശാൽ പൊതു അവധിയായി പ്രഖ്യാപിക്കുന്നപക്ഷം അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയത്തും സ്ഥലത്തും 
വച്ച് ലേലം നടത്തുന്നതായിരിക്കും. ലേല് ദിവസം ലേലത്തിൽ വയ്ക്കാൻ യോഗ്യമായ വേറെയും 

തൊണ്ടിസാധനങ്ങൾ 
ലഭ്യമായാൽ അവയും ലേല ദിവസങ്ങളിൽ ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 

ലേ ല ത്തിൽ പങ്കെടുക്കു വാൻ ആഗ്ര ഹിക്കു ന്ന വർ ലേലത്തിന് മുമ്പായി ലേലത്തിൽ വച്ചിട്ടുള്ള സാധ ന ങ്ങളുടെ 
ഗുണനിലവാരവും അളവുകളും മറ്റു വിശദ വിവരങ്ങളും നേരിൽ കണ്ട് ബോധ്യപ്പെട്ടിരിക്കേണ്ടതാണ്. ലേലത്തിന് ശേഷം ഈ 
വക കാര്യങ്ങളെക്കുറിച്ചുള്ള യാതൊരു പരാതിയും പരിഗണിക്കുന്നതല്ല . ഓരോ ലേലത്തിലും വിൽക്കാനുദ്ദേശിക്കുന്ന തടികൾ , 
മറ്റ് വനവിഭവങ്ങൾ മുതലായവയെപ്പറ്റിയുള്ള വിശദവിവരങ്ങൾ അതാത് റെയിഞ്ച് ഓഫീസിൽ നിന്നും ലേലത്തിന് മുൻപ് 
അറിയാവുന്നതാണ്. മുൻ ലേലത്തിൽ സ്ഥിരപ്പെടുത്താത്ത ഏതെങ്കിലും ലോട്ടുകൾ ഉണ്ടെങ്കിൽ അവയും ലേലത്തിൽ 
ഉൾപ്പെടുത്തുന്നതാണ്. 

ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം)-ടെ 2-12-2009 - ലെ പാ.5-6835 / 09 -ാം നമ്പരായിട്ടുള്ള 50 -ാം നമ്പർ കേരള 
ഗസറ്റിൽ പ്രസിദ്ധീ ക രിച്ചിട്ടുള്ള ലേല നിബ ന്ധ ന ങ്ങ ളും കാലാ കാ ല ങ്ങ ളിൽ വനം വകു പ്പിൽ നില വി ലുള്ള മറ്റ് 
വ്യവ സ്ഥ കളും ഈ ലേലത്തിന് ബാധക മാ യി രിക്കും. കോടതി ഉത്തരവ് പ്രകാരം വിൽപ്പനയ്ക്ക് വച്ചിട്ടുള്ള തൊണ്ടി 
തടി ക ളുടെ 

മുഴു വൻ തുകയും വിജ യി യായ ലേല ക്കാ രൻ ലേ ദിവസം കെട്ടി വ യ് ക്കേ ണ്ട താ ണ് . ലേല ത്തിൽ 
പങ്കെടുക്കുന്ന വർ ഈട്ടി, തേക്ക് എന്നിവ ലേലം ചെയ്യുന്നതിന് ? 20,000 ( ഇ രു പതിനായിരം രൂപ ) മറ്റു തടികൾക്ക് 
ൽ 10,000 ( പതിനായിരം രൂപ ) മറ്റു വനവിഭവങ്ങൾക്ക് 1 2,000 (രണ്ടായിരം രൂപ ) നിരതദ്രവ്യമായി കെട്ടിവയ്ക്കേണ്ടതാണ്. 
റെയിഞ്ചിന്റെ പേരും ലേല തീയതികളും താഴെ ചേർക്കുന്നു . 


പട്ടിക 


മാസം 


പട്ടിക്കാട് റെയിഞ്ച് 
രാവിലെ 11 മണി 


മച്ചാട് റെയിഞ്ച് 
രാവിലെ 11 മണി 


വടക്കാഞ്ചേരി റെയിഞ്ച് 
ഉച്ചയ്ക്ക് 3 മണി 


ജനുവരി 


12-1-2021 


13-1-2021 


13-1-2021 


ഫെബ്രുവരി 


17-2-2021 


18-2-2021 


18-2-2021 


മാർച്ച് 


9-3-2021 


10-3-2021 


10-3-2021 


ഏപിൽ 


12-4-2021 


15-4-2021 


15-4-2021 


മേയ് 


11-5-2021 


12-5-2021 


12-5-2021 


ജൂൺ 


8-6-2021 


9-6-2021 


9-6-2021 


ജൂലൈ 


13-1-2021 


14-7-2021 


14-7-2021 


ആഗസ്റ്റ് 


17-8-2021 


18-8-2021 


18-8-2021 


സെപ്റ്റംബർ 


14-9-2021 


15-9-2021 


15-9-2021 


ഒക്ടോബർ 


26-10-2021 


21-10-2021 


27-10-2021 


നവംബർ 


23-11-2021 


24-11-2021 


24-11-2021 


ഡിസംബർ 


14-12-2021 


15-12-2021 


15-12-2021 


കൂടുതൽ വിവരങ്ങൾ പട്ടിക്കാട് മച്ചാട് വടക്കാഞ്ചേരി റെയിഞ്ചുകളിൽ നിന്നും ലഭിക്കുന്നതാണ്. 


ഫോൺ-0487 2361268 


ഡിവിഷണൽ ഫോറസ്റ്റാഫീസറുടെ 
കാര്യാലയം, തൃശ്ശൂർ. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


152 


1st DEC . 2020 ) 


FOREST DEPARTMENT 


677 


നെന്മാറ ഡിവിഷൻ 


ലേല പരസ്യം 


നമ്പർ ഓ2-6110 2020. 


2020 ഒക്ടോബർ 13 . 


നന്മാറ 


നന്മ ന 


ഡിവിഷ നിൽ പ്പെട്ട താഴെ പറയുന്ന റെയിഞ്ചു ക ളിലെ വിവിധ കേസുകളിൽപ്പെട്ടതും വിൽപ്പനക്ക് 
യോഗ്യമായതുമായ തൊണ്ടി സാധനങ്ങൾ അതാത് റെയിഞ്ചാഫീസുകളിൽ വെച്ച് താഴെ കാണിച്ചിരിക്കുന്ന തീയതികളിൽ 

ഡിവി ഷ ണ ൽ ഫോറസ്റ്റ് ഒാഫീസറോ അദ്ദേഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന മറ്റ് ഉദ്യോ ഗ സ്ഥനോ 
റെയിഞ്ച് ഓഫീസുകളിൽ വെച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതായിരിക്കും. ലേല ദിവസം പൊതു ഒഴിവുദിവസമായി 
വന്നാൽ പ്രസ്തുത ലേലം അടുത്ത പ്രവർത്തി ദിവസം നിശ്ചിത സ്ഥലത്തും സമയത്തും വെച്ച് നടത്തുന്നതായിരിക്കും. 
നിശ്ചിത ലേലതീയതിക്ക് 7 ദിവസം മുൻപുതന്നെ ലേലത്തിൽ ഉൾപ്പെടുത്തുന്ന ലേല വസ്തുക്കളുടെ ഇനം , അളവ് , എണ്ണം 
മു ത ലാ യ വ ലോട്ടു തിരിച്ചുള്ള തൊണ്ടി വ സ്തു ക്കൾ നേരിൽ പരി ശോ ധിച്ചു ഗുണ നി ല വാരം , അളവ് എന്നിവ 
ബോദ്ധ്യപ്പെടേണ്ടതുമാണ്. ലേലത്തിനുശേഷം ഇതു സംബന്ധിച്ചുള്ള യാതൊരുവിധ പരാതികളും പരിഗണിക്കുന്നതല്ല. 

ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലത്തിന് മുമ്പായി ? 5,000 നിരതദ്രവ്യമായി കെട്ടിവയ്ക്കേണ്ടതും ലേലം 
വിളിക്കുന്നയാൾ ലേലം കഴിഞ്ഞാൽ ഉടൻതന്നെ ലേലത്തുകയുടെ മൂന്നിലൊന്ന് നിരതദ്രവ്യം ഉൾപ്പെടെ അടയ്ക്കേണ്ടതുമാണ്. 
ലേലത്തുക ? 10,000 ( പതിനായിരം )-മോ അതിൽ കുറവോ ആണെങ്കിൽ മൊത്തം ലേലത്തുകയും ലേലത്തുക ₹ 

10,000 - ൽ 
കവിയുകയാണെങ്കിൽ X 10,000 - മോ ? ഭാഗമോ ഏതാണ് കുടുതലെങ്കിൽ ആയത് ലേലം കഴിഞ്ഞ ഉടനെ അടക്കേണ്ടതുമാണ്. 
കോടതി ഉത്ത 

രവ് അ നു സ രിച്ച് ലേലം ചെയ്യ പ്പെ ടുന്ന തൊണ്ടി യുടെ മൊത്തം വിലയും ലേ ദിവസം തന്നെ 
അടയ്ക്കേണ്ടതാണ്. 


ലലം 


ലേലം സ്ഥിരപ്പെടുത്തിയ വിവരം ലേലക്കാരനെ അറിയിക്കുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം ലേല തുക , 
ജി . എസ് . ടി . വനവികസന നികുതി മൊത്തം സംഖ്യക്ക് 1988 - ലെ ഫൈനാൻസ് ആക്ട് പ്രകാരമുള്ള ആദായ നികുതി 
മു ത ലാ 

ാ യ വ യും അടച്ച് ലേല ത്തിൽ വിളി ച്ചെ ടുത്ത സാധ ന ങ്ങ ൾ നീക്കം ചെയ്യേ ണ്ട താ ണ് . അ ല്ലാ ത്ത പക്ഷം 
സ്ഥിരപ്പെടുത്തിയതായി അറിയിക്കുന്ന തീയതി മുതൽ 60 ദിവസത്തിനകമുള്ള അവധികൂടി കണക്കാക്കി തറവാടക ഈടാക്കി 
കൊണ്ട് ലേല വസ്തുക്കൾ കൊണ്ടുപോകുന്നതിന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അനുവദിക്കുന്നതാണ്. മേൽപ്പറഞ്ഞ 
സമ യത്തിനുള്ളിൽ സാധനങ്ങൾ നീക്കം ചെയ്യാ തി രു ന്നാൽ ആ വക സാധനങ്ങൾ യാതൊരറിയിപ്പും കൂടാതെ തന്നെ 
സർക്കാരിലേക്ക് മുതൽക്കൂട്ടി പുനർലേലം നടത്തുന്നതും ആയതിൻമേൽ ലേലക്കാരന് യാതൊരു വിധ അവകാശങ്ങളും 
ഇല്ലാതിരിക്കുന്നതുമാണ്. 


ബാക്കി സംഖ്യ 30 ദിവസത്തിനകം അടയ്ക്കാതിരുന്നാൽ ന്യായമായ കാരണങ്ങളാൽ 50 ദിവസംകൂടി 18 ശതമാനം 
പലിശയും നിയമപ്രകാരമുള്ള തറവാടകയോടും കൂടി അടയ്ക്കുവാൻ അനുവാദം നൽകുന്നതാണ്. അതിനുശേഷം യാതൊരു 
കാരണവശാലും ബാക്കി തുക അടയ്ക്കുന്നതിനുള്ള കാലാവധി നീട്ടികൊടുക്കുന്നതല്ല . ലേലത്തുക ഈ കാലാവധികളിൽ 
അടയ്ക്കാതിരുന്നാൽ ലേലം റദ്ദ് ചെയ്ത് സാധനങ്ങൾ ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ വീണ്ടും ലേലം ചെയ്ത് 
വിൽക്കുന്നതുമായിരിക്കും. അപ്രകാരം ലേലം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം നിലവിലുള്ള വ്യവസ്ഥകൾക്ക് വിധേയമായി 
റവന്യൂ കുടിശ്ശിക വസൂൽ ചെയ്യുന്ന നിയമങ്ങളനുസരിച്ച് മുൻലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതും ലാഭകരമായിരുന്നാൽ 
മുൻ ലേല ക്കാ രന് യാതൊരു അവകാശവും സിദ്ധിക്കാത്ത തു മാ കു ന്നു . ഫോറസ്റ്റ് ഡിപ്പാർട്ടുമെന്റിൽ ചീഫ് ഫോറസ്റ്റ് 
ക ൺ സർവേറ്ററുടെ 3- 12 -20 0 0 - ലെ FU2-362082000 തീയതി 19 - 12 -2000 ( പകാരം 5 -ാം നമ്പർ കേരള ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള മറ്റ് വ്യവസ്ഥകളും സർക്കാർ തടി ഡിപ്പോകളിൽ അതാത് കാലങ്ങളിൽ നിലവിലുള്ള പൊതു ലേല 
നിബന്ധനകളും ഈ ലേലത്തിന് ബാധകമായിരിക്കും. 


നിരതദ്രവ്യം ? 5,000 ( അയ്യായിരം). 


പട്ടിക 


മാസം 


ആലത്തൂർ 
റെയിഞ്ച് 


നെല്ലിയാമ്പതി 
റെയിഞ്ച് 


കൊല്ലങ്കോട് 
റെയിഞ്ച് 


( 1 ) 


( 2 ) 


( 3 ) 


ജനുവരി 


12-1-2021 


20-1-2021 


28-1-2021 


ഫെബ്രുവരി 


11-2-2021 


17-2-2021 


23-2-2021 


മാർച്ച് 


9-3-2021 


11-3-2021 


23-3-2021 


ഏപിൽ 


8-4-2021 


22-4-2021 


27-4-2021 


153 


1st DEC . 2020 ) 


FOREST DEPARTMENT 


678 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


മേയ് 


11-5-2021 


19-5-2021 


25-5-2021 


ജൂൺ 


9-6-2021 


15-6-2021 


24-6-2021 


ജൂലെ 


14-7-2021 


22-7-2021 


28-7-2021 


ആഗസ്റ്റ് 


5-8-2021 


11-8-2021 


26-8-2021 


സെപ്റ്റംബർ 


8-9-2021 


16-9-2021 


23-9-2021 


ഒക്ടോബർ 


7-10-2021 


21-10-2021 


26-10-2021 


നവംബർ 


9-11-2021 


17-11-2021 


23-11-2021 


ഡിസംബർ 


8-12-2021 


16-12-2021 


21-12-2021 


മുകളിൽ 

ചേർത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസം പൊതു ഒഴിവു ദിവസമായി പ്രഖ്യാപിക്കപ്പെടുന്നപക്ഷം 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സ്ഥലത്തും സമയത്തും വെച്ച് ലേലം നടത്തുന്നതായിരിക്കും. 

കൂടു തൽ വിവരങ്ങൾ അതാത് റെയിഞ്ച് ഓഫീസുകളിൽ നിന്നും നേരിൽ അന്വേഷിച്ച് അറിയാവുന്നതാണ്. ഈ 
ലേലപരസ്യം കേരള വനം വന്യജീവി വകുപ്പിന്റെ വെബ്സൈറ്റായ www.keralaforest.org ലും ലഭ്യമാണ്. 


ഡിവിഷണൽ ഫോറസ്റ്റാഫീസറുടെ 
കാര്യാലയം, നെന്മാറ , പാലക്കാട്. 


( ഒപ്പ് ) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


154 


